Reg . No. രജി. നമ്പർ 
KL/ TV ( N )/ 12 / 12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVER 
) 


രള സർ 


കാർ 


RNMENT 
OF 


- Oം - 
WE KEDALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVII 
വാല്യം 57 ) 


14th August 2012 
| 2012 ആഗസ്റ്റ്14 
23rd Sravana 1934 
1934 ശ്രാവണം 23 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


THRISSUR DISTRICT 


നോട്ടീസ് 


നമ്പർ ബി1- 14258 / 2008. 

- 2012 ജൂ ലൈ 13. 
ചാവക്കാട് താലൂക്ക്, ചാവക്കാട് വില്ലേജിൽ റീസർവേ 
148/ 13 - ൽപ്പെട്ട 05 സെന്റ് നി. കെ . ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . ശ്രീനിവാസൻ 
S /o . വേലായി, ചക്കാ ല പറ മ്പിൽ, ചാവക്കാട് എന്നയാൾ 
അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാന്റെയും ടിയാന്റെ 
സഹോദ ര ൻ ശ്രീ . വേണു ഗോ പാ ലൻ S / o . വേലാ യി , 
ചക്കാലപറമ്പിൽ, ചാവക്കാട് എന്നയാളുടെയും പേരിൽ MLR 
ആക്റ്റ് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടു ക്കു ന്ന തിൽ 
ആർക്കെ ങ്കിലും അപേക്ഷ പമുണ്ടങ്കിൽ ആയത് ഈ 
നോട്ടീസ് പരസ്യ പ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസ 
ത്തിനകം മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ റവന്യൂ 
ഡിവി ഷ ണൽ ആഫീസർ മുമ്പാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 


( 2 ) 


നമ്പർ ബി1- 11318 / 2012. 

2012 ജൂ ലൈ 17 . 
ചാവക്കാട് താലൂക്ക്, മുല്ലശ്ശേരി വില്ലേജിൽ റീസർവേ 
195 / 7 - ൽപ്പെട്ട 0 .1194 ഹെക്ടർ നി . കെ . ഭൂമി പട്ടയ ഭൂമിയാക്കി 
മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . ശങ്കുണ്ണി 
S / o . അ യ്യ പ്പ ക്കു ട്ടി , ച ത ങ്ങ ാട്ടി ൽ , മു ല്ല ശ്ശേ രി & 
ശീമതി സുലോച ന , D / o . അയ്യപ്പ ക്കു ട്ടി , ചത്തങ്ങാട്ടിൽ, 
മുല്ലശ്ശേരി എന്നിവർ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടി 
കക്ഷികളുടെ പേരിൽ MLR ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 

കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലുംഅപേക്ഷപമുണ്ടങ്കിൽ 
ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 
60 ദിവസത്തിനകം മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ 
റവന്യൂ ഡിവി ഷ ണൽ ആഫീസർ മുമ്പാകെ രേഖാമൂലം 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


( 3) 


നമ്പർ ബി1- 11125 / 2012 . 

2012 ജൂ ലൈ 19. 
ചാവക്കാട് താലൂക്ക്, അന്നകര വില്ലേജിൽ റീസർവേ 
240 / 14 - ൽപ്പെട്ട 0. 0769 ഹെക്ടർ നി. കെ . ഭൂമി പട്ടയ ഭൂമിയാക്കി 
മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ. ഷെരീഫ്, 
S/ o.ഹുസൈൻ, മേത്തലകത്ത്, എലവത്തൂർ, അന്നകര വില്ലേജ് 
എന്നയാൾ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുതഭൂമി ടിയാന്റെ പേരിൽ 
MLR ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടു ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും അപേക്ഷപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം മതിയായ 
തെളി വു കൾ സഹിതം ത്യശ്ശൂർ റ വ ന ഡിവി ഷ ണൽ 
ആഫീസർമുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1- 10952 / 2012. 


2012 ജൂ 


ലൈ 19 . 


ചാവക്കാട് താലൂക്ക്, തെക്കാട് വില്ലേജിൽ റീസർവേ 
41/ 5 - ൽപ്പെട്ട 3 സെന്റ് നി . കെ . ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
രജി സ്റ്റർ ചെയ്യു ന്ന തിന് അനു മ തിക്കായി ശ്രീ . യൂസഫ്, 

ശീ . മുഹ മ്മദ് സലാം & ശീ . കബീർ S / o . ഇമ്പാവൂ , 
കരിക്കയിൽ ഹൗസ്, ഗുരുവായൂർ എന്നിവർ അപേക്ഷിച്ചിട്ടുണ്ട്. 
പ്രസ്തുത ഭൂമി കക്ഷികളുടെ പേരിൽ MLR ആക്ട് പ്രകാരം 
രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും അപേക്ഷപം 
ഉണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ 60 ദിവസത്തിനകം മതിയായ തെളിവുകൾ സഹിതം 
തൃശ്ശൂർ റവന്യൂ ഡിവി ഷ ണൽ ആ ഫീ സർ മുമ്പാക 
രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1- 6212 / 2012. 


2012 ജൂ 


ലൈ 27 . 


കൊടുങ്ങല്ലൂർ താലൂക്ക്, കൈപ്പമംഗലം വില്ലേജിൽ 
റീസർവേ 371/ 14- ൽപ്പെട്ട 4 സെന്റ് നികുതി കെട്ടാത്ത കുളം 
പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശ്രീ . മുഹ മ്മദ് സഗീർ, S / o . പുതിയ വീട്ടിൽ മുഹമ്മദ്, 

കൈപ്പ മം ഗലം വില്ലേജ് എന്നയാൾ അപേക്ഷിച്ചിട്ടു ണ്ട് . 
പസ്ത ഭൂമി ടിയാന്റെയും ശ്രീ . അബ്ദുൾ അസീസ്, 
ശ്രീമതി ഐഷാബി, ശ്രീമതി സുബൈറ, ശ്രീ മുഹമ്മദ് ഫസൽ, 
ശ്രീ.മുഹമ്മദ് റഫീഖ്, ശ്രീ . യൂസഫ് സിദ്ധിഖ്, ശ്രീമതിഉമൈറ, 
പുതിയ വീട്ടിൽ, കൈപ്പമംഗലം എന്നിവരുടെയും കൂടി പേരിൽ 
MLR ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ 
ആർ കെ ങ്കിലും അപേക്ഷ പമു ണ്ട ങ്കിൽ ആ യത് ഈ 
നോട്ടീസ് പരസ്യ പ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസ 
ത്തിനകം മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ റവന്യൂ 
ഡിവി ഷ ണൽ ആഫീസർ മുമ്പാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 

( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, റവന്യൂ ഡിവിഷണൽ 
തൃശ്ശൂർ. 

ഓഫീസർ. 


